Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV( N )/ 634/ 2012 -14 


ക് 
GOVERN 


രള സർക് 
WMENT OF 


ർക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 3 ) 


ചൊവ്വ 


നമ്പർ ക 


2014 ഫെബ്രുവരി 11 
11th February 2014 

1189 മകരം 29 
29th Makaram 1189 

1935 മാഘം 22 
22nd Magha 1935 


Vol. III 


No . | 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Irrigation Department 


പുനർ ദർഘാസ് പരസ്യം 


[ നമ്പർ സി . ഇ .( മെക്ക് / റ്റി / 7 / 2013 - 14) 


നമ്പർ സി . എം . യു . പി /790/ 09 (35). 


2014 ജനുവരി 20 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി ജലസേചന വകുപ്പ് 
മെക്കാനിക്കൽ വിഭാഗം ചീഫ് എഞ്ചിനീയർ, ചെറു കിട 
ജലസേചന ഡിവിഷൻ, പാലക്കാടിന്റെ ആവശ്യ പ്രകാരം 
കൂടല്ലൂർ ലിഫ്റ്റ് ഇറി ഗേ ഷ ൻ സ് കീമി നു വേണ്ടി 
ലിഫ്റ്റ് പമ്പ് സെറ്റും വാക്വം പമ്പ് സെറ്റും നൽകുന്നതിന് 
പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നോ അവരുടെ അംഗീകൃത 
വിതരണക്കാരിൽ നിന്നോ മുദ്രവച്ച കവറിൽ ഒറിജിനൽ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


KERALA GAZETTE 


[PART III 


- അപേക്ഷയോടൊപ്പം 135 ഓരോ ദർഘാസിനുംവേണ്ടി 
അയച്ചുതന്നാൽ കേരളത്തിന് വെളിയിലുള്ള കരാറുകാർക്ക് 
മുദ്രപതം അയച്ചു കൊടുക്കുന്നതാണ് ( ഇതിൽ 100 
മുദ്രപത്രത്തിന്റെ വിലയും 35 ഇൻസിഡന്റൽ ചാർജ്ജും 
ആകുന്നു ). ദർഘാസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 
ടി ആഫീസിൽ അന്വേഷിച്ചാൽ ലഭ്യമാണ്. 

- ജലസേചന വകുപ്പിൽ ദർഘാസുമായി ബന്ധപ്പെട്ട് 
നിലവിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. 
ആവശ്യമെങ്കിൽ ഒരു കാരണവും കൂടാതെ ഈ ദർഘാസുകൾ 
നിരസിക്കാനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


ആവ ശ്യ മുള്ള സാധ ന ങ്ങൾ - 40 HP ലിഫ്റ്റ് പമ്പ് 
സൈറ്റും 5 HP വാക്വം പമ്പ് സെറ്റും സ്റ്റാർട്ടറോടു കൂടി 
ഷെഡ്യൂളിൽ പറഞ്ഞ പ്രകാരം. 
എണ്ണം-- പമ്പ് സെറ്റ് - രണ്ട്, വാക്വം പമ്പ്- ഒന്ന്. 
നിരതദ്രവ്യം- ഉദ്ധരിച്ച തുകയുടെ ഒരു ശതമാനം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ- 1,000 + 5 % വാറ്റ് ( മൊത്തം 1,050 ). 
- ദർഘാസ് പ്രമാണം ലഭിക്കുന്ന ആഫീസും തീയതിയും 
സമയവും - ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, മെക്കാനിക്കൽ, 
ജലസേചന വകുപ്പ്, പബ്ലിക് ആഫീസ് കെട്ടിടം , മ്യൂസിയം 
പി . ഒ ., തിരുവനന്തപുരം- 33 - ൽ നിന്നും 30 - 1- 2014 മുതൽ 
15 - 2 - 2014 വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പകൽ 
11 മണി മുതൽ വൈകുന്നേരം 3.30 വരെ ലഭിക്കുന്നതാണ്. 
ഫോൺ- 0471- 2322634 
- പൂരിപ്പിച്ച ദർഘാസുകൾ സമർപ്പിക്കേണ്ട തീയതിയും 
സമയവും ആഫീസും - 20 - 2- 2014 വൈകുന്നേരം 4 മണിവരെ, 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടിചീഫ് എഞ്ചിനീയർ 
( മെക്കാനിക്കൽ) , പി . ഡബ്ല്യ . ഡി . മെക്കാനിക്കൽ ചീഫ് 
എഞ്ചിനീയറുടെ കാര്യാലയം, പബ്ലിക് ആഫീസ് കെട്ടിടം, 
മ്യൂസിയം പി. ഒ., തിരുവനന്തപുരം- 695 033. - 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും ആഫീസും 
2 0 - 2 - 2014 വൈകുന്നേരം 4 . 30 മണിക്ക്, സൂപണ്ടിംഗ് 
എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടിചീഫ്എഞ്ചിനീയർ ( മെക്കാനിക്കൽ) 
( പി . ഡബ്ലു . ഡി .), മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പബ്ലിക് ആഫീസ് കെട്ടിടം , മ്യൂസിയം പി . ഒ ., 
തിരുവനന്തപുരം- 695 033. 

ദർഘാസുകൾ നൽകുന്ന കവറിനു പുറത്ത് ദർഘാസ് 
നമ്പരും സൂപണ്ടിംഗ് എഞ്ചിനീയർ ആന്റ് ഡെ പട്ടി 
ചീഫ് എഞ്ചിനീയർ ( മെക്കാനിക്കൽ) ( പി. ഡബ്ലു . ഡി .), 
മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം, പബ്ലിക് 
ആഫീസ് കെട്ടിടം, മ്യൂസിയം പി. ഒ., തിരുവനന്തപുരം- 695 033 . 
ഫോൺ 0471 - 2322634 എന്ന മേലെഴുത്ത്ഉണ്ടായിരിക്കണം. 
താമസിച്ചു നൽകുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാ 
സുകൾ കരാറുകാരന്റെയോ അയാളെ പ്രതിനിധീകരിക്കുന്ന 
ആളു ടെ യോ സാന്നി ദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ ണ് . 
ദർ ഘാസുകൾ തുറക്കുന്ന ദിവസം അവധി യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ സമയത്തും സ്ഥലത്തും 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
ഏതൊരു സാഹചര്യത്തിലും തിരിച്ചു നൽകുന്നതല്ല. ചെക്ക്, 
ഡാഫ് റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറാൻ പാടുള്ളതല്ല. 

ദർഘാസുകളോടൊപ്പം 100 വിലയുള്ള മുദ്രപത്രത്തിൽ 
പ്രാഥമിക സമ്മതപത്രവും ഉദ്ധരിച്ച തുകയുടെ ഒരു ശതമാന 
ത്തിന് തുല്യമായ നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ( മെക്കാനിക്കൽ), 
( പി . ഡബ്ലു . ഡി .) മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയറുടെ 
കാര്യാലയം, പബ്ലിക് ആഫീസ് കെട്ടിടം , മ്യൂസിയം പി. ഒ ., 
തിരുവനന്തപുരം- 695 033 എന്ന പേർക്ക്ഉള്ളടക്കം ചെയ്യണം. 
പ്രാഥമിക കരാറോ ആവശ്യമായ നിരതദ്രവ്യമോ ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. പ്രാഥമിക കരാറിന്റെ 
മാതൃക ദർഘാസ് ഫോ റ ത്തി നോ ടൊപ്പം ലഭ്യ മാ ണ് . 
തപാലിൽ ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യമുള്ളവർ അപേക്ഷ 
യോടൊപ്പം ദർഘാസിന്റെ നിർദ്ദിഷ്ട വിലയ്ക്ക് പുറമേ 50 
( തിരിച്ചു നൽകുന്നതല്ല ) മണിയോർഡറായി ടി ആഫീസിലേക്ക് 
അയച്ചു തരേ ണ്ട താ ണ് . തപാൽ മു ഖാ ന്തിരം ഉണ്ടാകുന്ന 
താമസത്തിന് വകുപ്പ്ഉത്തരവാദിയല്ല . 


No. CMU /P / 790 / 9 . 

20th January 2014. 
- The Chief Engineer ( Mechanical ) , Irrigation, 
Thiruvananthapuram for and on behalf of the Governor 
of Kerala invites sealed tenders, in original, in prescribed 
form from the original manufacturers or their authorised 
dealers or well established firms for the " Supply of Lift 
Pump Set and Vacuum Pump Set for Koodalloor Lift 
Irrigation Scheme under minor Irrigation Division , 
Palakkad ". 

Required Items and Quantity — 40 Hp Pump set with 
motor and 3 phase 5 HP Vaccum pump set and starter as 
detailed in the schedule - 2 No . pump set and 1 No. 
Vaccum pump. 

EMD - 1 % of quoted amount. 
Cost of tender form original — 1,000 + VAT @ 5 % 

| ( Total 1, 050). 
Date , time and office of sale of tender documents — 
On all working days between 11 a .m . & 3. 30 p .m . from 
30 - 1 - 2014 to 15 - 2 - 2014 from the Office of the Chief 
Engineer (Mechanical), Irrigation Public Office Buildings, 
Museum P . O ., Thiruvananthapuram - 33. Phone: 
0471 - 2322634. 

Last date, time and office of submission of filled up 
tenders — Upto 4 p.m . on 20 - 2- 2014 to the Superintending 
Engineer & Deputy Chief Engineer (Mechanical ), PWD, 
O / o the Chief Engineer ( Mechanical ), Public Office 
Buildings, Museum P. O ., Thiruvananthapuram -33. 

| Date , time and office of opening of tenders 
At 4 . 30 p.m . on 20 - 2 - 2014 before the Superintending 
Engineer and Deputy Chief Engineer (Mechanical), PWD , 
O / o the Chief Engineer ( Mechanical ), Public Office 
Buildings , Museum P. O ., Thiruvananthapuram - 33. 

Cover containing tenders should be superscribed 
with Re- Tender No . & addressed to the Superintending 
Engineer and Deputy Chief Engineer (Mechanical), PWD , 
O / o the Chief Engineer ( Mechanical) , Irrigation 
Department, Public Office Buildings, Museum P . O ., 
Thiruvananthapuram - 33 . Late tenders will not be accepted . 
Tenders will be opened in the presence of tender 
submitted authority or their authorised representatives 


KERALA GAZETTE 


[PART III 


who may be present at that time. If the tender date 
is a declared holiday the tender process will be done on 
the next working day at same time and place . The cost 
of tender forms are not refundable under any 
circumstances. Cheques, draft, or postage stamps etc . 
will not be accepted for the cost of tender forms. Tender 
forms are not transferable . 


ദർഘാസ് നമ്പരും ഇനവിവരവും എണ്ണവും - 01 / ജെഡി/ 
2013 - 14 / ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ (എച്പി ലെനോവ / ഡെൽ) 
ഇന്റൽകോർ ഐ 3 പ്രോസസർ, ഇന്റൽ ഡെസ്ക് ടോപ്പ് മദർ 
ബോർഡ്, 4 ജിബി. ഡിഡി ആർ 3റാം, 1ടിബി എച്ഡിഡി, 
എടിഎക്സ് കാബിനറ്റ് (എസ്എംപിഎസ്), ലാൻ, മൾട്ടിമീഡിയ 
കീബോർഡ്, ഒ പ്ലേറ്റി ക്ക ൽ മൗസ്, ഡിവി ഡി വൈ റ്റർ, 
1ജിബി ഗ്രാഫിക് സ് കാർഡ് (എൻ വി ഐ ഡി ഐ എ ) , 
20 ” ടിഎഫി/എൽഇഡി/എൽസിഡി മോണിറ്റർ, 1 സിരിയൽ, 
1 പാരലൽ, 6 യുഎസ്ബി, 1 പിസിഐ ഇഎക്സസ് ലോട്ട് 
മുത ലാ യ വയും ഒ. എസ് വിൻഡോ 8 - 9 ( 3 വർഷത്തെ 
വാറന്റിയോടുകൂടി), 600 വിഎയു . പി. എസും- 2 


ദർഘാസ് ഫോറത്തിന്റെ വില 


400 + വാറ്റ്. 


Tenders are to be accompanied with a preliminary 
agreement executed in Kerala Stamp Paper worth 
- 100 and an EMD equivalent to 1 % of the quoted 
amount in favour of the Superintending Engineer and 
Deputy Chief Engineer ( Mechanical ), PWD , O /o the Chief 
Engineer (Mechanical), Public Office Buildings, 
Museum P . O ., Thiruvananthapuram - 33. Tenders without 
EMD and preliminary agreement will not be considered . 
A specimen of agreement is available in the tender form 
itself . Tender form can be obtained by post from the 
above office on payment of value of tender documents 
and an additional amount of 50 (towards the postal and 
incidental charges) by money order along with proper 
request. Department will not be responsible for any postal 
delay . 

Kerala Stamp Paper will be supplied to the firm 
outside kerala along with tender form or payment of 
additional amount 135 ( 100 towards the value of 
stamp paper and 35 for incidental charges) which may 
be remitted by money order in advance to the 
Superintending Engineer and Deputy Chief Engineer 
( Mechanical) , PWD , O / o the Chief Engineer 
(Mechanical), Public Office Buildings , Museum P. O ., 
Thiruvananthapuram - 33 during working hours. 

All other existing conditions related to Irrigation 
Department will be applicable in this tender also . If 
required , the undersigned have right to cancel this 
without assigning any reason thereof. 


ദർഘാസുകൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കവറിനുപുറത്ത് 
ദർഘാസ് നമ്പർ, പ്രവർത്തിയുടെ പേര്എന്നിവ രേഖപ്പെടുത്തി 
ജോയിന്റ് ഡയറക്ടർ, കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് 
സ്റ്റഡീ സ് , തൃശ്ശൂർ എന്ന വിലാ സ ത്തിൽ അയ യ്ക്കേ ണ്ട 
താകുന്നു. ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാൽ, സ്പീഡ് പോസ്റ്റ് 
എന്നിവ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ദർഘാസുകൾ 
5 -2 - 2014, 11 മണി മുതൽ 4 മണിവരെ ഈ ഓഫീസിൽനിന്നും 
ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം പണമായി അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ 
ലഭി ക്കേണ്ട അവസാന ദിവസം 11 - 2 - 2014 ഉച്ച തിരിഞ്ഞ് 


2 .30 വരെ ആകു ന്നു . അന്നേദിവസം ഉച്ച തിരിഞ്ഞ് 


3 മണിക്ക് താഴെ ഒപ്പു വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനോ 
അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോദർഘാസുകൾ 
തുറക്കുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ അന്നേദിവസം 
അവധി ആയാൽ അടുത്ത പ്രവർത്തിദിവസം നിശ്ചിത 
സമയങ്ങളിൽ ദർഘാസുകൾ സ്വീകരിക്കുകയും തുറക്കുകയും 
ചെയ്യുന്നതാണ്. 


Office of the Chief Engineer ( Mechanical), 
Irrigation Department, 
Thiruvananthapuram - 33 . 

| ( Sd.) 
Phone -0471- 2324589 Chief Engineer ( Mechanical). 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ- 03 / ജെഡി/ 2013 - 14. 


2014 ജനുവരി 15. 


( പാഥ മിക ഉട മ്പ ടി , നിര ത ദ വ്യം ജോയിന്റ് 
ഡയറക്ടറുടെ പേരിൽ എടുത്ത് ക്വാട്ട് ചെയ്ത തുകയുടെ 
2/2 % വരുന്ന നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്/ കിസാൻ 
വികാസ് പത്രം എന്നിവ ജോയിന്റ് ഡയറക്ടറുടെ പേരിൽ 
പണയപ്പെടുത്തിയിരിക്കണം. നിരതദ്രവ്യം ഉള്ളടക്കം ചെയ്യാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ യാതൊരു 
കാരണവും കൂടാതെ റദ്ദാക്കാനുള്ള അവകാശവും ജോയിന്റ് 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ജോയിന്റ് ഡയറക്ടർ , 
കോസ്റ്റൽ എഞ്ചി നീ യ റിംഗ് ഫീൽഡ് സ്റ്റഡീസ്, തൃശ്ശൂർ 
താഴെപ്പറയുന്ന നിശ്ചിത ഗുണ നില വാരമുള്ള കമ്പ്യൂട്ടറും 
യു . പി .എസ്.- വിതരണം ചെയ്ത് സ്ഥാപിച്ച് പ്രവർത്തന 
ക്ഷ മ മാ ക്കു ന്ന തി നു വേണ്ടി നിർദ്ദിഷ്ട യോഗ്യ ത യുള്ള 
അംഗീകൃത നിർമ്മാ താ ക്കളിൽനിന്നും അംഗീ കത 
വിതരണക്കാരിൽനിന്നും മുദ്രവച്ച കവറിൽ മത്സരാടിസ്ഥാന 
ത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ജല സേചന വകു പ്പിൽ നില വിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 


KERALA GAZETTE 


[PART III 


No . 03/JD /2013- 14 . 


15th January 2014 


Competitive tenders in sealed covers are invited on 
behalf of the Governor of Kerala from authorized dealers / 
manufactures for the supply, installation and running of 
Desk Top Computers & UPS having specification , as 
below . 


Tender No. and Description of Items — 
01/JD /2013-2014 — Desktop Computer (HP /Lenova/Dell ) 
with Intel Core 13 processor or better, Intel Desktop 
Mother Board , 4GB DDR3 RAM , ITB HDD , ATX Cabinet 
with SMPS , built in Lan , Multimedia Keyboard with 
Optical Mouse , DVD Writer, 1GB Graphics Card NVIDIA or 
better , 20" TFT/LED /LCD monitor 1 Serial, 1 Parallel, 
6 USB , 1PCI Ex -slot etc with OS Windows 8 , complete 
with 3 years on -site comprehensive warranty and Digital 
600 VA UPS 


Quantity — 2 Nos. 
Cost of Tender Form - 


400 + VAT . 


Tender document and particulars of tender can be 
had from the office of the undersigned during the 
working days up to 11 a . m . to 4 p .m . on 5- 2- 2014 Cover 
containing the tenders should be superscribed with Tender 
Number and Name of work and addressed to the Joint 
Director, Coastal Engineering Field Studies, Thrissur, 
Kerala , through Registered Post/Speed Post only . Last 
date of receipt of tenders is 11- 2 - 2014 at 2 . 30 p . m . The 
tender will be opened at 3 p . m . on 11 - 2 - 2014 by the 
undersigned or the officer authorized by him . 


of the quondon 
Vikas Paula 
ing Field 


The tender will be opened in the presence of 
tenderers or their authorized representatives. If the tender 
date happens to be on a declared holiday the tender 
process will be done on the next working day at the same 
time and place . Tender should be enclosed with 
preliminary agreement in stamp paper worth 100 and 
EMD ( 24/2 % of the quoted rate ) shall be paid as 
National Savings Certificate /Kisan Vikas Patra pledged in 
favour of Joint Director, Coastal Engineering Field 
Studies, Thrissur-680 020 before submitting the tenders. 
Tenders without sufficient EMD and preliminary agreement 
will be primarily rejected . The Joint Director shall have 
the right to cancel the tender or any part thereof without 
assigning any reason whatsoever. All other conditions 
prevailing in the Irrigation Department shall also be 
applicable as far as this tender is concerned . 


Office of the Joint Director, 
Coastal Engineering Field Studies, 
Thrissur - 680 020 . 


( Sd .) 
Joint Director. 


